Kerala Gazette No . 36 dated 3rd September 2019 . 
PART III 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 


കൊല്ലം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: ബി. അബ്ദുൾ നാസർ, ഐ . എ .എസ്.) 


നമ്പർ ഡി. സി . കെ .എൽ. എം .- 4233/ 2019 - എം 1. 


2019 ജൂ 


ലൈ 26 . 


വിഷയം: - ന്യായവില പുനർനിർണ്ണയം - അപ്പീൽ തീർപ്പാക്കി ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) ശ്രീ . ജോൺ പണിക്കർ സമർപ്പിച്ച അപ്പീൽ അപേക്ഷ 


( 2) കൊല്ലം സബ്ക ളക്ടറുടെ 18 - 3- 2019 - ലെ എഫ്- 2262 / 2019 - ലെ 


നമ്പർ റിപ്പോർട്ട്. 


( 3) ഇൻസ്പെക്ഷൻ & വിജിലൻസ് സീനിയർ സൂപ്രണ്ടിന്റെ 12- 6- 2019 - ലെ സ്ഥല പരിശോധന റിപ്പോർട്ട്. 


കൊല്ലം താലൂക്കിൽ ഇളമ്പള്ളൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 17 - ൽ റീസർവെ 12 / 14 - ൽപ്പെട്ട 05.65 ആർസ് വസ്ത 
കിയ വിക്രയം ചെയ്യേണ്ട ആവശ്യത്തിലേക്കായി ന്യായ വില കുറവ് ചെയ്യുന്നതിനാണ് ടി വസ്തു വിന്റെ അവകാശിയായ 
കു ണ്ടറ ചേരിയിൽ കുണ്ടറ തെക്കേ അറ്റത്ത് വീട്ടിൽ ശ്രീ . ജോൺ പണിക്കർ അപേക്ഷ സമർപ്പിച്ചിട്ടു ള്ള ത് . 
അപേക്ഷാവസ്ത 2010 - ലെ ന്യായവില വിജ്ഞാപന പ്രകാരം X 3,25,000 ന്യായവില നിശ്ചയിച്ച് "Residential Plot with 
NH/PWD road access "എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പീൽ അപേക്ഷയിൻമേൽ സ്ഥല പരിശോധനയും 
അന്വേഷണവും പൂർത്തിയാക്കി കൊല്ലം സബ്കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. അപേക്ഷാ സ്ഥലത്തിലേക്കെത്താൻ 
സ്വകാര്യ വഴി മാത്രമുള്ളതായും, അപേക്ഷാവസ്തു വിന് സമാ ന മായ റീസർവെ 21/ 1- ൽ പ്പെട്ട വസ്തുവിന് അപേക്ഷാ 
വസ്തുവിനെക്കാൾ റോഡ് പ്രാധാന്യം ഉള്ളതാണെന്നും, ടി വസ്തുവിന്റെ 2010 - ലെ ന്യായവിലയായ 75, 000 രൂപയുടെ 25 % കൂട്ടി 
അപേക്ഷാവസ്തു വിന് (12 / 14 ) ആർ. ഒന്നിന് 3 , 25 ,000 രൂപയിൽ നിന്ന് 93,750 രൂപ ന്യായ വില പുനർ നിർണ്ണയിച്ച് 
" Residential plot with Privite road acces " എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണെന്ന് കൊല്ലം സബ്കളക്ടർ സൂചന 
( 2 ) പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കൊല്ലം സബ്കളക്ടർ, ഇൻസ്പെക്ഷൻ & വിജിലൻസ് സീനിയർ സൂപ്രണ്ട് 
എന്നി വരുടെ റിപ്പോർട്ടിന്റെ അടി സ്ഥാ ന ത്തിൽ അപേക്ഷാ വസ്തു വിന്റെ ന്യായവില ചുവടെ വിവ രിക്കും പ്രകാരം 
പുനർ നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ 6 - 3 - 2010 - ൽ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ന്യായവിലയിൽ 
വന്ന അപാകത പരിഹരിച്ച് അപേക്ഷാ വസ്തുവിന്റെ ന്യായവില 1995 - ലെ കേരള സ്റ്റാമ്പ് (ഭൂമിയുടെ ന്യായവില നിർണ്ണയം) 
ചട്ടം 5 (4) പ്രകാരം ചുവടെ വിവരിക്കും പ്രകാരം പുനർ നിർണ്ണയിച്ച് അപ്പീൽ തീർപ്പാക്കുന്നു . സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 
188 / 2014 / റ്റി . ഡി . തീയതി 14 - 11 - 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 ശതമാനവും, സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 
43 / 2018 / റ്റി . ഡി . തീയതി 31- 3 - 2018 പ്രകാരം നിലവിലെ ന്യായവിലയുടെ 10 ശതമാനവും വർദ്ധനവും സർക്കാരിന്റെ മറ്റ് 
ഉത്തരവുകൾ പ്രകാരമുള്ള വർദ്ധനവുകൾ കൂടി ഇതിന് പുറമെ കണക്കാക്കേണ്ടതാണ്. 


അപ്പീൽ കക്ഷിയുടെ താലൂക്ക് 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


റീസർവ്വ 
നമ്പർ 


ഭൂമിയുടെ 6 - 3 - 2010 - ൽ പുനർ 
ഇനം/ തരം സർക്കാർ നിശ്ചയിച്ച് നിർണ്ണയിച്ച് 

ന്യായവിലയും വില് 
( ആർ ഒന്നിന്) ( ആർ ഒന്നിന് 
തരവും 

തരവും 


ഇളമ്പള്ളൂർ 


12 / 14 


പുരയിടം 


3 , 25 , 000 


93 , 750 


ശ്രീ . ജോൺ പണിക്കർ, കൊല്ലം 
തെക്കേ അറ്റത്ത് വീട്, 
കുണ്ടറ ചേരി, 
കുണ്ടറ പി . ഒ ., 
കൊല്ലം 


ബ്ലോക്ക് 
നമ്പർ- 17 


Residential 
Plot with 

Private 
road access 


Residential 
Plot with 
NH / PWD 
road access 


Residential 
Plot with 

Private 
road access 


WD 


Gaz . No.36 /2019 /DTP (Fair Value - Supplement). 


219 


- FORM " C 
[See Rule 5 (3 )] 
NOTIFICATION 


No . DCKLM- 4233 / 2019 - M1 . 


26th July 2019 . 


Whereas , it is expedient to publish a notification showing revised value of land as required under Section 28A of 
the Kerala Stamp Act, 1959 read with sub - rule ( 8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules , 1995 , the Fair Value of the land in Elampallur Village of Kollam Taluk of the Kollam District is hereby fixed 
finally as shown in the Schedule hereto . 


EDULE 


si. 


Name of 
District 


Name of Name of Village , Block Corporation / Cl . 

Classification Fair value 
Taluk No . Re -Survey No. with Municipality/ h 

by use 

of the land 
| Sub - division Panchayath 

already fixed 
( as on 6 - 3 - 2010) 


Revised 
Fair Value 

of land 


- (1) 

1 


(2) 
Kollam 


(3) 
Kollam 


(4) 
- Elampallur 
Block No. 17, 

12 / 14 


(5) 
Elampallur 
Panchayath 


(7) 
3 ,25 ,000 


( 8) 
93 ,750 


(6) 
Dryland 
" Residential 
Plot with Private 

road access " 


Collectorate , 
Kollam . 


( Sd . ) 
District Collector. 


PATHANAMTHITTA DISTRICT 


തിരുവല്ല സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ . വിനയ് ഗോയൽ, ഐ . എ . എസ്.) 

( 1) 
നമ്പർ എ2-1903 / 2010 / കെ . ഡിസ്. 

2019 ജൂൺ 24 . 
വിഷയം : - ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - ന്യായ വില രജിസ്റ്ററിൽ ഉൾപ്പെടു ത്താതെ പോയ ഭൂമിക്ക് വില 

- നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - ( 1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28 എ ( ഫിക്സേ ഷൻ ഓഫ് ഫെയർ വാല ഓഫ് ലാന്റ്) 

ചട്ടം 3 (7), ചട്ടം (4). 
(2 ) ശ്രീ . പി. കെ . കരുണാകരൻ, തോണിപ്പുരയിൽ, നിരണം സമർപ്പിച്ച അപേക്ഷ . 
(3) തിരുവല്ല തഹശീൽദാരുടെ 3- 7 -2018 - ലെ സി7 - 3763/ 18 നമ്പർ റിപ്പോർട്ട്. 

( 4) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 -2019 - ലെ എൽ. ആർ. എ3- 54674 /17 നം . സർക്കുലർ. 
- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശ സ്വയംഭരണ 

സ്ഥാപനം 


സർവെ 

നമ്പരും 
ബ്ലോക്ക് 
നമ്പർ 

സബ് ക്ലാസിഫിക്കേഷൻ 
ഡിവിഷൻ 
- നമ്പരും 


ന്യായവില 

(ആർ 
ഒന്നിന്) 


തിരുവല്ല 


നിരണം 


20 ,000 


പഞ്ചായത്ത് 
( നിരണം) 


റീ സർവ്വ പുരയിടം 

നമ്പർ 
616/ 1 


- സർക്കാർ ഉത്തരവ് ( പി ) നം . 188/ 2014 / റ്റി . ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 

220 


FORM A 
| [ See Rule 4] 


NOTIFICATION 


No. A2 - 1903/ 2019/ K . Dis. 


24th June 2019 . 


Whereas, it is expedient to publish the Fair Value of land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995, the fair value of the land 
in Block No . 1, Re -Survey No . 616/1 Niranam Village, Thiruvalla Taluk of the Pathanamthitta District is hereby fixed as 
shown in the schedule thereto : 


SCHEDULE 


Name of 
District 


Name of Name of Village and 
Taluk Survey No. and 

Sub Division No. 


Classification 

by use 


Panchayath 


Ward 


Fair Value 

of the land 
fixed per Are 


( 2 ) 


| ( 3 ) 


- ( 4) 


( 5) 


( 6) 


( 7 ) 


Pathanamthitta 


Thiruvalla 


Niranam 


Dry land 


20 ,000 


Niranam Village 
Re Survey 
No. 616/ 1 


നമ്പർ എ2- 2683 /2019/ കെ . ഡിസ്. 

2019 ആഗസ്റ്റ് 1. 
വിഷയം : - ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - ന്യായ വില രജിസ്റ്ററിൽ ഉൾപ്പെടു ത്താതെപോയ ഭൂമിക്ക് വില 

നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - ( 1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 (7), 

- ചട്ടം ( 4 ). 


( 2 ) ശ്രീ . കെ . എം . ഇടിക്കുള, കളപ്പുരയ്ക്കൽ, മീന്തലക്കര, കുറ്റപ്പുഴ വില്ലേജ് സമർപ്പിച്ച അപേക്ഷ . 
( 3) തിരുവല്ല തഹശീൽദാർ ( 

ഭൂരേഖ )- ടെ 29 -6 - 2019 - ലെ സി7 - 3675 / 19 നമ്പർ റിപ്പോർട്ട്. 
( 4) ലാൻഡ് റവന്യൂകമ്മീഷണറുടെ 11- 2 -2019 - ലെ എൽ. ആർ. എ3- 54674 / 17 നം . സർക്കുലർ. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് ത 


തദ്ദേശ സ്വയംഭരണ 

സ്ഥാപനം 


ബ്ലോക്ക് 
നമ്പർ 


സർവെ 
നമ്പരും 
സബ് 

- ക്ലാസിഫിക്കേഷൻ 
ഡിവിഷൻ 
നമ്പരും 


ന്യായവില 

( ആർ 
ഒന്നിന് 


തിരുവല്ല 


കുറ്റപ്പുഴ 


70 , 000 


മുനിസിപ്പാലിറ്റി 
( തിരുവല്ല ) 


റീ സർവെ റസിഡൻഷ്യൽ 

നമ്പർ പ്ലോട്ട് വിത്ത് 
643/ 2 - 3 പവറ്റ് 

റോഡ് 
ആക്സസ് 


സർക്കാർ ഉത്തരവ് ( പി ) നം . 188 /2014 / റ്റി . ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


221 


FORM A 
[ See Rule 4 ] 


NOTIFICATION 


No. A2- 2683 / 2019 / K . Dis . 


1st August 2019 . 


Whereas, it is expedient to publish the Fair Value of land as required under Section 28A of the Kerala Stamp 
| Act, 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) Rules, 1995 , the fair value of the land 
in Block No. 8, Re Survey No. 643/ 2- 3 Kuttappuzha Village, Thiruvalla Taluk of the Pathanamthitta District is hereby 
fixed as shown in the schedule thereto : 


SCHEDULE 


Name of 
District 


Name of Name of Village and 
Taluk Survey No . and 

Sub Division No. 


Classification 

by use 


Municipality 


Ward 


Fair Value 
of the land 

fixed 


- (1) 


(2) 


(3) 


(4) 


( 5) 


| ( 6 ) 


- ( 7 ) 


Pathanamthitta 


Thiruvalla 


Thiruvalla 


Kuttappuzha 
Re Survey 
No . 643 / 2 - 3 


Residential 
plot with 
Private 

road 
access 


70 , 000 
(Seventy 
Thousand 

only ) 


നമ്പർ ബി3 - 3105 / 2019 / കെ . ഡിസ്. 

2019 ആഗസ്റ്റ് 1. 
വിഷയം : - ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - ന്യായ വില രജി സ്റ്ററിൽ ഉൾപ്പെടു ത്താതെപോയ ഭൂമിക്ക് വില 

നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28 എ ( ഫിക് സേ ഷൻ ഓഫ് ഫെ യർവാല ഓഫ് ലാന്റ്) 

ചട്ടം 3 (7), ചട്ടം ( 4). 
( 2) ശ്രീമതി റെയ്ച്ചൽ, മുണ്ടമറ്റത്ത്, ആമല്ലൂർ, കുറ്റിപ്പുഴ വില്ലേജ് സമർപ്പിച്ച അപേക്ഷ . 
(3) തിരുവല്ല തഹശീൽദാരുടെ (ഭൂരേഖ ) - ടെ 24- 7- 2019 - ലെ സി7 - 4921/ 19 നമ്പർ റിപ്പോർട്ട്. 

( 4) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2- 2019 - ലെ എൽ. ആർ. എ3- 54674/ 17 നമ്പർ സർക്കുലർ. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശ സ്വയംഭരണ 

സ്ഥാപനം 


സർ 

നമ്പരും 
ബ്ലോക്ക് 

സബ് ക്ലാസിഫിക്കേഷൻ 
നമ്പർ 

ഡിവിഷൻ 
| നമ്പരും 


ന്യായവില 
- ( ആർ 
ഒന്നിന് 


തിരുവല്ല 


കുറ്റപ്പുഴ 


നഗരസഭ 
( തിരുവല്ല) 


റീ സർവെ 
നമ്പർ 
606/ 4 


റസിഡൻഷ്യൽ 
പ്ലോട്ട് വിത്ത് 

പവറ്റ് 
റോഡ് 
ആക്സസ് 


1 , 20 , 000 

( ഒരു 
ലക്ഷത്തി 
ഇരുപതി 
നായിരം 
മാത്രം) 


- സർക്കാർ ഉത്തരവ് ( പി ) നം . 188 / 2014 / റ്റി . ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


222 


| FORM A 
[See Rule 4 ] 


NOTIFICATION 


No . A2- 3105 /2019/ K . Dis. 


1st August 2019. 


Whereas, it is expedient to publish the Fair Value of land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 , the fair value of the land 
in Block No. 8, Re Survey No . 606 /4 Kuttappuzha Village, Thiruvalla Taluk of the Pathanamthitta District is hereby fixed 
as shown in the schedule thereto : 


SCHEDULE 


Name of 
District 


Name of Name of Village and 
Taluk Survey No. and 

Sub Division No. 


Municipality 


Classification 

by use 


Ward 


Fair Value 
of the land 
fixed per Are 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


Pathanamthitta 


Thiruvalla 


Thiruvalla 


Kuttappuzha 
Re Survey 
No . 606/ 4 


Residential 
plot with 
Private 

road 
access 


1 , 20 , 000 
(One lakh 

Twenty 
Thousand 

only ) 


( 4 ) 
നമ്പർ എ2- 4322 / 2018/ കെ . ഡിസ്. 

2019 ആഗസ്റ്റ് 1. 
വിഷയം : - ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - ന്യായ വില രജിസ്റ്ററിൽ ഉൾപ്പെടു ത്താതെപോയ ഭൂമിക്ക് വില 

നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - ( 1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3(7 ), 

ചട്ടം ( 4). 
( 2 ) ശ്രീ . നാരായണക്കുറുപ്പ് കൃഷ്ണക്കുറുപ്പ്, അശോകഭവൻ, കുന്നന്താനം സമർപ്പിച്ച അപേക്ഷ . 
( 3) മല്ലപ്പള്ളി തഹശീൽദാർ (ഭൂരേഖ )- ടെ 24- 10- 2018 തീയതിയിലെ എ3- 513 /17 നമ്പർ റിപ്പോർട്ട്. 

(4 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2- 2019 - ലെ എൽ. ആർ. എ3- 54674 /17 നമ്പർ സർക്കുലർ. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശ സ്വയംഭരണ 
- സ്ഥാപനം 


ബ്ലോക്ക് 
നമ്പർ 


സർവെ 
നമ്പരും 
സബ് ക്ലാസിഫിക്കേഷൻ 
ഡിവിഷൻ 
നമ്പരും 


ന്യായവില 

( ആർ 
ഒന്നിന് 


മല്ലപ്പള്ളി 


കുന്നന്താനം 


16 


പുരയിടം 


പഞ്ചായത്ത് 
(കുന്നന്താനം) 


റീ സർവെ 

നമ്പർ 
144/ 1 


21, 450 
( ഇരുപത്തി 
ഒരായിരത്തി 

നാനൂറ്റി 
അൻപത് 

രൂപ 
- മാത്രം) 


സർക്കാർ ഉത്തരവ് ( പി ) നം . 188 / 2014 / റ്റി . ഡി . തീയതി 14 - 11 - 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


Gaz . No.36 /2019 /DTP ( Fair Value - Supplement). 


223 


FORM A 
[ See Rule 4 ] 

NOTIFICATION 
No. A2 -4322/2018 /K . Dis . 

1st August 2019 . 
Whereas, it is expedient to publish the Fair Value of land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land) Rules, 1995 , the fair value of the land 
in Block No. 16 Survey No. 144/ 1 Kunnamthanam Village , Mallappally Taluk of the Pathanamthitta District is hereby 
fixed as shown in the schedule thereto : 


SCHEDULE 


Name of 
District 


Name of 

Taluk 


Name of Village and 

Survey No. and 
Sub Division No. 


Panchayath 


Classification 

by use 


Ward 


Fair Value 
of the land 
fixed 

₹ 


(1 ) 


(2 ) 


( 3 ) 


(4) 


(5) 


(6 ) 


( 7 ) 


Pathanamthitta 


Mallappally 


Kunnamthanam 


.. 


Dryland 


Kunnamthanam 
Re- Survey 
No . 144 / 1 


21,450 
Twenty One 

thousand 
For hundred 
and fifty 

only ) 


Revenue Divisional Office , 
Thiruvalla . 


(Sd.) 
Sub Colectoer. 


MALAPPURAM DISTRICT 

FORM ‘ A ’ 
[See Rule 4 ] 

NOTIFICATION 
No. J-5859 / 19 . 

16th August 2019 . 
WHEREAS, it is expedient to publish a Fair Value of Land as required under section 28A of the Kerala Stamp Act, 
1959 , read with Sub -Rule 4 of Kerala Stamp ( Fixation of Fair Value of Land) Rules , 1995 , the fair value of land in 
Survey No . 235 / 16 of Trikkandiyur Village, Tirur Taluk of the Malappuram District is hereby fixed as shown in the 
schedule thereto : 


SCHEDULE 


District - Malappuram . 


Taluk — Tirur. 


Village — Trikkandiyur. 


Name of 
District 


Name of 
Taluk 


Name of Village, 
Survey Number 

and 
Sub Division No . 

( 3 ) 


Corporation / 
Municipality / 
Panchayath 


Ward 


Classification 

by use 


Fair Value 
of the land 
fixed per Are 


( 1 ) 


( 2 ) 


( 4 ) 


(5) 


(6 ) 


(7 ) 


Malappuram 


Tirur 


Municipality 


Trikkandiyur 
Village 
Survey 
No.- 235 / 16 


wet land with 

2 ,03,643 
Municipal road (Two lakh 
access 

three thousand 

six hundred 
and forty 

three 

Only ) 

(Sd .) 
Revenue Divisional Officer. 


Revenue Divisional Office , 


Tirur . 


224 


